© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2685 


PATHANAMTHITTA DISTRICT 


( 3 ) 


Kozhencherry Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ5-859 2021 . 


2021 ജനുവരി 25 . 


നമ്പർ എ5-73012021 . 

2021 ജനുവരി 25 . 
കോഴ ഞ്ചരി 

താ ലൂ ക്കിൽ കുള നട വില്ലേ ജിൽ 
ഉളനാട് മുറിയിൽ പടിഞ്ഞാറ്റക്കര വീട്ടിൽ ബി . രാജഗോപാൽ 
29 -11-2020 -ൽ മരണപ്പെട്ടതിനാൽ പരേ തന്റെ പേരിലുള്ള 
ജി . എസ് . റ്റി . , വാഹനം എന്നിവ മാറ്റുന്നതിനും മറ്റ് വിവിധ 
ആ വ ശ്യ ങ്ങൾക്കായുള്ള ഒരു അവ കാ ശ സർട്ടിഫിക്കറ്റ് 
ലഭി ക്കു ന്ന തി നായി പരേ തന്റെ ഭാര്യ ജയശ്രീ , പി . സി . 
സമർപ്പിച്ച അപേ ക്ഷ യു ടെ അടി സ്ഥാ ന ത്തിൽ കുള നട 
വില്ലേജ് ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
നിന്നും പരേതന്റെ അവകാശികൾ താഴെ പറയുന്നവരാണെന്ന് 
അറിവായിരിക്കുന്നു . 


കോഴ അഞ്ചരി താ ലൂ ക്കിൽ കുള നട വില്ലേ ജിൽ 
കൈപ്പുഴ മുറിയിൽ കുഴിപ്പാറ പടിഞ്ഞാറ്റു കര വീട്ടിൽ 
കെ . റ്റി . ജോർജ്ജ് , തങ്കമ്മ ജോർജ്ജ് എന്നിവർ യഥാക്രമം 
21-12-2014 , 17-2-2019 എന്നീ തീയതിയിൽ മരണപ്പെട്ടതിനാൽ 
പരേതരുടെ പേരിലുള്ള വസ്തുവകകളുടെ ക്രയവിക്രയത്തിനും 
മറ്റ് വിവിധ ആ വ ശ്യ ങ്ങ ൾക്കായുള്ള ഒരു 
സർട്ടിഫിക്കറ്റ് ലഭി ക്കു ന്ന തി നാ യി പര ത രു ടെ മകൻ 
മാത്യസ് ജോർജ്ജ് 

സമർപ്പിച്ച അപേ ക്ഷയുടെ 
അടിസ്ഥാനത്തിൽ കുളനട വില്ലജ് ആഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതരുടെ അവകാശി 
താഴെ പറയുന്നയാൾ മാത്രമാണെന്ന് അറിവായിരിക്കുന്നു . 


അവ ക  ാ ശ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


1 


ജാനകി അമ്മ 


മാതാവ് 


84 


2 


ജയശീ , പി . സി . 


ഭാര്യ 


50 


പേര് 


വയസ് 


3 


പരേതരുമായുള്ള 


മകൻ 


അനന്തു ആർ . പിള്ള 


28 


ബസം 


4 


ആതിര ആർ . പിള്ള 


മകൾ 


26 


മാത്യൂസ് ജോർജ്ജ് 


മകൻ 


53 


മേൽപ്പറഞ്ഞയാൾ മാത്രമാണ് പരേതരുടെ അവകാശി 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ട താ ണ് . 
കാലാ വധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭി ക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറ ഞ്ഞ വർ മാത്ര മാണ് പരേ തന്റെ അവ കാശി 
ന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജ രായി ബോധിപ്പിക്കേണ്ട താ ണ് . 
കാലാ വധി കഴിഞ്ഞാ ത പാൽ മാർഗ്ഗമോ ലഭിക്കു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കോഴഞ്ചേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


( 2 ) 


Ranni Taluk 


പരസ്യം 


( 1 ) 


നമ്പർ എ5-152312021 . 

2021 ഫെബ്രുവരി 8 . 
കോഴ അഞ്ചരി താ ലൂ ക്കിൽ 

കുള നട വില്ലേ ജിൽ 
കൈപ്പുഴ മുറിയിൽ ഗേസ് ഹിൽ വീട്ടിൽ റ്റി . സി . മത്തായി 
28-6-2020 - ൽ മരണപ്പെട്ടതിനാൽ വിവിധ ആവശ്യങ്ങൾക്കായി 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ലഭി ക്കു ന്ന തിനു വേണ്ടി 
പരേതന്റെ മകൻ ഡയസ് മത്തായി സമർപ്പിച്ച അപേക്ഷയുടെ 
അടിസ്ഥാ ന ത്തിൽ കുളനട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ നിന്നും പരേതന്റെ അവകാശികൾ 
താഴെ പറയുന്നവരാണെന്ന് അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബം 


നമ്പർ എ3-553 / 2021 . 

2021 ഫെബ്രുവരി 19 . 
പ ത്ത നം തിട്ട ജില്ല യിൽ 

റാന്നി 

താ ലൂ ക്കിൽ 
പഴ വ ങ്ങാടി വില്ലേജിൽ വളഞ്ഞം തു രു ത്തിൽ വീട്ടിൽ 
വി . സി . എബ്രഹാം എന്നയാൾ മരണപ്പെട്ടിട്ടുള്ളതാണ് എന്നും 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് പരേതന്റെ 
മകൻ ജേക്കബ് എബ്രഹാം സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
പഴ വങ്ങാടി വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 9-2-2018 -ാം തീയതിയിൽ മരണപ്പെട്ടി 
ട്ടുള്ളതാണെന്നും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്നുമറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


1 


ഗ്രസ് മാത 


മകൾ 


50 


2 


ഡയസ് മത്തായി 


മകൻ 


47 


ബന്ധം 


മേൽപ്പറഞ്ഞവർ മാത്രമാണ് പരേതന്റെ അവകാശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നുള്ളിൽ രേഖാമൂലം കോഴഞ്ചേരി തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


1 


സൂസൻ ജേക്കബ് 


മകൾ 


57 


2 


അനു സഖറിയ 


മകൾ 


55 


3 


ജേക്കബ് എബ്രഹാം 


മകൻ 


53 


4 


കുറിയക്കോസ് എബ്രഹാം 


97 


50 


91 


